O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16706 


KERALA GAZETTE 


Part III 


Kottayam District 


Changanassery Taluk 


NOTICE 


നമ്പർ : സി 2 - 5941/2021 


08-12-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , നെടുംകുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തങ്കപ്പൻ നായർ ഊട്ടുപാറ കൊണ്ടുര് 
f വീട് , നെടുംകുന്നം പി . ഒ . , നെടുംകുന്നം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നെടുംകുന്നം വില്ലേജിൽ പരേതന്റെ ഭാര്യ ലൈലാമണിയമ്മ കെ . എം . , ഊട്ടുപാറ 
കൊണ്ടൂർ വീട് , നെടുംകുന്നം പി . ഒ . , നെടുംകുന്നം , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ നെടുംകുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-05-2020 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലൈലാമണിയമ്മ കെ . എം . 


ഭാര്യ 


57 


2 


മകൾ 


24 


| ആതിര റ്റി . നായർ 
| ആരതി റ്റി . നായർ 


3 


| മകൾ 


14 


നമ്പർ : സി 2 - 6565/2021 


08-12-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , നെടുംകുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോഹനകുമാരൻ നായർ വി . ആർ . 
( മോഹനൻ നായർ ) , ചെറുവള്ളി കുന്നേൽതാഴെ വീട് , നെടുംകുന്നം പി . ഒ . , നെടുംകുന്നം എന്നയാളുടെ അവകാശികൾക്ക് 
വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നെടുംകുന്നം വില്ലേജിൽ പരേതന്റെ 
ഭാര്യ ശോഭനകുമാരി , ചെറുവള്ളി കുന്നേൽ താഴെ വീട് , നെടുംകുന്നം പി . ഒ . , നെടുംകുന്നം , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
നെടുംകുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 04-05-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശോഭന കുമാരി 


ഭാര്യ 


55 


2 


രാകേഷ് സി . എം . 


മകൻ 


31 


3 


രാഹുൽ മോഹൻ 


| മകൻ 


27 


4 


രുഗ് മിണിയമ്മ 


| മാതാവ് 


91 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16707 


Revenue Department 


14th December 2021 


നമ്പർ സി 2 - 7341/2021 


08-12-2021 


അവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , നെടുംകുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി . റ്റി . റോസമ്മ , മണമേൽ വീട് , 
നെടുംകുന്നം പി . ഒ . , നെടുംകുന്നം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 

ഒ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നെടുംകുന്നം വില്ലേജിൽ പരേതയുടെ മകൻ ജെസ്സിൻ ഏബ്രഹാം , മണമേൽ വീട് , 
നെടുംകുന്നം പി.ഒ. , നെടുംകുന്നം , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ നെടുംകുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-08-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഏബ്രഹാം എം . എസ് . 


| ഭർത്താവ് 


76 


2 


| സെയിൻ ഏബ്രഹാം 


മകൻ 


46 


3 


മകൻ 


41 


| ജെയിസ് ഏബ്രഹാം 

- ,, 
ജെസ്സിൻ ഏബ്രഹാം 


4 . 


മകൻ 


38 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16708 


KERALA GAZETTE 


Part III 


Kottayam District 


Changanassery Taluk 


NOTICE 


No : C2-72922021 


08-12-2021 


Notice is hereby given to all to whom it may be concern that Shaji Eapen Keeruvallil , Keeruvallil Chris Villa , Perunna P 
O Changanacherry , Changanacherry Village , Changanassery Taluk of Kottayam District has filed an application of a legal 
heirship certificate for various purpose in respect of the legal heirs of late Molly Shaji Eapen , Keeruvallil Chris Villa , 
Perunna PO Changanacherry who expired on 28-10-2021 and that it has been reported to this office that the persons 
named in the scheduled below are the legal heirs of the said late Molly Shaji Eapen , that it is proposed to issue a legal 
heirship certificate according to this to the applicant . Hence , it is proposed to issue a legal heir ship certificate 
accordingly in favour of the above said members for receiving the claims . objections , if any against the issue of the said 
legal heirship certificate should be filed in person before the Tahasildar , Changanassery within 30 days from the date of 
publication of this notice in the Kerala Government Gazette . Belated applications and those sent by post will not be 


considered . 


SCHEDULE 


Sl.No 


Relationship with the Deceased 


Age 


1 


Name of the Legal Heirs 
Shaji Eapen Keeruvallil 
SheryMol Keeruvallil Shaji 


Husband 


60 


2 


Daughter 


30 


3 


Chris Keeruvallil Shaji 


Son 


22 


നമ്പർ : സി 2 - 7393/2021 


08-12-2021 


അനന്തരാവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , മാടപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഐസക്ക് ചാക്കോ , മൂലയിൽ വീട് , 
മാമ്മൂട് പി.ഒ. , മാടപ്പള്ളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മാടപ്പള്ളി വില്ലേജിൽ പരേതന്റെ മകൻ ലിബിൻ ഐസക്ക് , മൂലയിൽ വീട് , മാമ്മൂട് പി.ഒ. , മാടപ്പള്ളി , 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ മാടപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-04-2017 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


52 


2 


മകൻ 


29 


സാലി ഐസക്ക് 
ലിജിൻ എം . ഐസക്ക് 
ലിബിൻ എം . ഐസക്ക് 
ലിറ്റി എം . ഐസക്ക് 


| Rി ജി ഉ 


3 


മകൻ 


23 


4 


മകൾ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16709 


Revenue Department 


14th December 2021 


നമ്പർ സി 2 - 7187/2021 


03-12-2021 


; 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , കങ്ങഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷാജി സി . എ . , ചാമക്കാലായിൽ വീട് , 
ഇടയിരിക്കപ്പുഴ പി.ഒ. , കങ്ങഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കങ്ങഴ വില്ലേജിൽ പരേതന്റെ ഭാര്യ റെജീന പി . എസ് . , ചാമക്കാലായിൽ വീട് . 
ഇടയിരിക്കപ്പഴ പി.ഒ. , കങ്ങഴ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കങ്ങഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-10-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


48 


2 


മകൾ 


24 


റെജീന പി . എസ് . 
സി . എസ് . റെസിയ 
അമിയ സി . എസ് . 
| അമീർ അബ്ദുൽ റഹ്മാൻ സി . എസ് . 


3 


മകൾ 


19 


4 . 


മകൻ 


15 


നമ്പർ സി 2 - 46102021 


08-12-2021 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , വെള്ളാവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . പി . നാരായണപിള്ള 
@ നാരായണപിള്ള , കല്ലമ്മാക്കൽ വീട് , ഏറത്തുവടകര പി . ഒ . , വെള്ളാവൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെള്ളാവൂർ വില്ലേജിൽ പരേതന്റെ മകൻ 
കെ . എൻ . സത്യകുമാർ , കല്ലമ്മാക്കൽ വീട് , ഏറത്തുവടകര പി . ഒ . , വെള്ളാവൂർ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വെള്ളാവൂർ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 30-08-2019 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ ഭാര്യ രാജലക്ഷ്മിയും , ഒരു മകൻ കെ . എൻ . ജയകുമാറും ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


66 


കെ . എൻ . സത്യകുമാർ 
കെ . എൻ . വിജയകുമാർ 


2 


മകൻ 


64 


3 


രാജ്കുമാർ കെ . എൻ . 


മകൻ 


59 


4 


കെ . എൻ . ലത 


മകൾ 


57 


5 


കെ . എൻ . മോഹനകുമാർ 


മകൻ 


54 


6 


മകൾ 


51 


7 


കെ . എൻ . ഉഷ് 
ശശികല എം . ജി . ( പരേതനായ മകൻ കെ . എൻ . 
ജയകുമാറിന്റെ ഭാര്യ ) 


മകന്റെ ഭാര്യ 


50 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16710 


KERALA GAZETTE 


Part III 


8 


പൗത്രി 


27 


സ്വാതികൃഷ്ണ കെ . ജെ . ( പരേതനായ മകൻ കെ . എൻ . 
ജയകുമാറിന്റെ മകൾ 
ഗൗരിനന്ദന കൃഷ്ണ ജെ . ( പരേതനായ മകൻ കെ . എൻ . 
ജയകുമാറിന്റെ മകൾ 


9 


| പൗത്രി 


21 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.1 4 02 : 32-18 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


